Regn . No . KERBIL /2012 /45073 
- dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


- -- 


ക 


ാർ.. 


GOVER 


- 
രള സർക 

ങ് 
MENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 ഫെബ്രുവരി 3 
3rd February 2015 
| 1190 മകരം 20 
20th Makaram 1190 


നമ്പർ 


Vol. IV 


) 


No . 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 14 
14th Magha 1936 


PART III 
Fire Force Department 


ദർഘാസ്/ ലേല പരസ്യം 

നേരത്തെ ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിൽ 

കേട്ട തുകയോ ടെണ്ടറിൽ കൊടുത്ത തുകയോ ഏതാണ് 
നമ്പർ എഫ് - 4238 / 2014. 

2015 ജനുവരി 8. 

കൂടുതൽ ആ തുകയ് ക്ക് താൽക്കാലികമായി ലേലം 
അഗ്നിരക്ഷാ സേവന വകുപ്പ് വക കഴക്കൂട്ടം അഗ്നിരക്ഷാ ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ 
നിലയത്തിലെ വാട്ടർ ടെണ്ടർ കെ . എൽ. 01 - എ - 7653 ( 1990 നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 
മോഡൽ) ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 25 - 2- 2015 

- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
പകൽ 11 മണിക്ക് കഴക്കൂട്ടം അഗ്നിരക്ഷാ നിലയത്തിൽ വച്ച് 

തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി 1, 000 ( ആയിരം രൂപ 
പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 

മാത്രം) നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ നൽകുവാൻ 
ലേലത്തോടൊപ്പം മുദ്രപതിച്ച ടെണ്ടറുകളുംക്ഷണിച്ചു ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 1, 000 - ന്റെ കാസ് 
കൊള്ളുന്നു . ടെണ്ടറുകൾ 23 - 2 - 2015 -ാം തീയതി പകൽ ചെയ്യാത്ത ബാങ്ക് ഡാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, 
3 മണിവരെ നേരിട്ടോ തപാൽവഴിയോ സ്വീകരിക്കുന്നതാണ്. വെള്ളയമ്പലം ബ്രാഞ്ചിൽ മാറ്റത്തക്കവിധം ഡിവിഷണൽ 
3 മണിക്കു ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു ഓ ഫീ സർ, അഗ്നിരക്ഷാ സേവനം, ദക്ഷി ണ മ ഖ ല , 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . മുദ്രപതിപ്പിച്ച ടെണ്ടറുകൾ തിരുവനന്തപുരം- 01 എന്ന വിലാസത്തിൽ ടെണ്ടറിനോടൊപ്പം 
ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് “അഗ്നിരക്ഷാ സേവന അയയ്ക്കേണ്ടതാണ്. നിര ത ദ വ്യ മി ല്ലാത്ത ടെണ്ട റു കൾ 
വകുപ്പ്, തിരുവനന്തപുരം അഗ്നിരക്ഷാ നിലയം വക വാട്ടർ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ സമർപ്പിച്ചവർ തങ്ങളുടെ 
ടെണ്ടർ കെ . എൽ. 01- എ -7653 വാങ്ങുന്നതിനുള്ള ടെണ്ടർ ” എന്ന് ടെണ്ടറുകൾ സ്വീകരിക്കുന്നപക്ഷം പണം അടയ്ക്കേണ്ടതിലേ 
എഴുതിയിരിക്കണം. ടെണ്ടറുകൾ ഡിവിഷണൽ ആഫീസർ, ക്കായി ലേല സമയത്ത് ഹാജരായിരിക്കേണ്ടതാണ്. ടെണ്ടറുകൾ 
അഗ്നിരക്ഷാ സേവനം, ഗവൺമെന്റ് പ്രസ്സ് പി. ഒ ., ഹൗസിംഗ് നൽകിയവർക്കും ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ 
ബോർഡ് ജംഗ്ഷൻ, ചെങ്കൽചൂള, തിരുവനന്തപുരം- 01 എന്ന അവർ വീണ്ടും നിര തദവ്യം അടയ്ക്കേണ്ടതില്ല . ഏറ്റവും 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. പരസ്യ ലേലത്തിനുശേഷം കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ/ ടെണ്ടർ 


16th SEPT. 2014] 


FIRE FORCE DEPARTMENT 


ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിച്ചവരും 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേ പടി പാലിക്കേണ്ടതാണ്. 
ലേലത്തിൽ പങ്കെടുക്കു വാൻ ടെണ്ടർ നൽകാൻ ആഗ്ര ഹി 
ക്കുന്നവർക്ക് കഴക്കൂട്ടം അഗ്നിരക്ഷാനിലയത്തിൽ വച്ച് സ്റ്റേഷൻ 
ആഫീസറുടെ അനുമതിയോടെ പ്രവൃത്തി ദിവസ ങ്ങ ളിൽ 
ഓഫീസ് സമയത്ത് മേൽപ്പറഞ്ഞ വാഹനം പരിശോധി 
ക്കാവുന്നതാണ്. 


നൽകുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി ലേലം/ ടെണ്ടർ കൊണ്ട 
തുകയുടെ 25 % അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലം 
സ്ഥിരപ്പെടുത്തിഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം ബാക്കി 
തുകയും മൊത്തം തുകയ്ക്കുള്ളവിൽപ്പന നികുതിയും ഒടുക്കി 
ടി വ്യക്തി സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം 
നീക്കം ചെയ്യേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന 
ആളിന്റെ ഒഴി കെ യു ള്ള വ രുടെ നിരതദ വ്യം ലേലം 
കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 

ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്ന യാൾ ലേല നിബന്ധനകൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും വാഹനംപുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
മുൻലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതും കൂടുതലായി 
കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേല ക്കാ രന് അ വ കാ ശം 
ഇല്ലാത്തതുമാകുന്നു . 


-- യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
നട പ ടി കൾ മാറ്റി വ യ് ക്കു ന്ന തിനും റദ്ദാക്കു ന്ന തിനും 
ടെണ്ടറുകൾ അ സ്ഥി ര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പ് 
വച്ചിരിക്കുന്ന ഓഫീസർക്ക് പൂർണ്ണ അ ധി കാ ര ം 
ഉണ്ടായിരിക്കുന്നതാണ്. 


ഡിവിഷണൽ ഓഫീസറുടെ 
കാര്യാലയം, അഗ്നിരക്ഷാ സേവനം, 

( ഒപ്പ്) 
തിരുവനന്തപുരം- 01. 

ഡിവിഷണൽ ഓഫീസർ. 


268 


